Kerala Gazette No. 29 dated 21st July 2020 . 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: സി . ജി . ഹരികുമാർ) 
നമ്പർ എഫ്.- 191163 2020. 

2020 ജൂൺ 2. 
വിഷയം:-ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:-(1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4), 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ M1-38492 /12-ാം നമ്പർ നിർദ്ദേശം. 
(3) കരുനാഗപ്പള്ളി താലൂക്കിൽ വടക്കുംതല വില്ലേജിൽ കൊല്ലക കിഴക്കേവീട്ടിൽ, പുത്തൻവീട്ടിൽ ശ്രീ . കോരുത് 

സമർപ്പിച്ച അപേക്ഷ . 
(4) കരുനാഗപ്പള്ളി എൽ.ആർ, തഹശീൽദാരുടെ 4-2-2020, 3-3-2020 എന്നീ തീയതികളിലെ ഡി2-167 /20 -ാം നമ്പർ 

റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ 

6-3-2010 - ലെ 

പുനർ 
ബ്ലോക്ക് നമ്പർ 

റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 

ക്ലാസിഫിക്കേഷൻ 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 

₹ 


വടക്കുംതല -17 


175 10 


35,000 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


ശ്രീ. കോരുത്, കരുനാഗപ്പള്ളി 
കിഴക്കേവീട്ടിൽ 
പുത്തൻവീട്, കൊല്ലക 
വടക്കുംതല , 
കരുനാഗപ്പള്ളി 


Residential 

plot with 
Pan./Corp./Muni./ 

road access 


1 


( ഒപ്പ്) 
സബ് കളക്ടർ (i/ c ) . 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം, 
കൊല്ലം. 

കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: സി. ജി . ഹരികുമാർ) 


( 1) 
നമ്പർ എഫ്-191163 / 2020 . 

2020 ജൂൺ 2. 
വിഷയം:-ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന:-(1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം ( 4). 

(2) കരു നാഗ പ്പള്ളി താലൂക്കിൽ വടക്കുംതല വില്ലേജിൽ കൊല്ല ക , കിഴക്കേ വീട്ടിൽ, പുത്തൻ വീട്ടിൽ 

കോരുത് സമർപ്പിച്ച അപേക്ഷ . 
(3) കരുനാഗപ്പള്ളി എൽ.ആർ. തഹശീൽദാരുടെ 4-2-2020, 3-3-2020 എന്നീ തീയതികളിലെ - ലെ ഡ .2 / 167/ 20 -ാം 

നമ്പർ റിപ്പോർട്ട്. 
Gaz . No. 29 / 2020 /DTP/CLR ( Fair Value-Supplement). 

221 


2 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI . 


Re 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Bl. 
No. 


No. 


Survey No. 


Sub 
Division 

No. 


per Are 


1 


17 


175 


10-1 


വടക്കുംതല 


കരുനാഗപ്പള്ളി വടക്കുംതല് 


35,000 


Residential 

plot with 
Pan./Corp./Muni. 


road access 


( 2 ) 


നമ്പർ എഫ്-189679 2020. 


2020 മേയ് 19, 


വിഷയം: -ഭൂമിയുടെ ന്യായവില -അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ എം1-38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ കോവിൽ വിളാകം വീട്ടിൽ ശ്രീമതി സുധർമ്മണി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 1-2-2020 -ാം തീയതിയിലെ ഡി3-18649/19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


6-3-2010 - ല 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 
റീസർവെ 

സബ് 
ഡിവിഷൻ 
നമ്പർ 


വിജ്ഞാപനത്തിലെ 
ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 

₹ 


കൊല്ലം 


ആദിച്ചനല്ലൂർ-28 


161134 


65,000 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


ശ്രീമതി സുധർമ്മണി, 
കോവിൽവിളാകം, 
ആദിച്ചനല്ലൂർ, 
കൊല്ലം 


Residential 
plot with 
NH/ PWD 


1 


road access 


( 3 ) 


നമ്പർ എഫ്-187534 / 2020. 


2020 മേയ് 19 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3( 7), ചട്ടം (4) 
(2) കൊല്ലം താലൂക്കിൽ ആദിച്ച ന ല്ലൂർ വില്ലേ ജിൽ വെളിച്ചി ക്കാല ലക്ഷം വീട് നമ്പർ 40 - ൽ 

ശ്രീ. എം . സി . തങ്കച്ചൻ സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 17-1-2020- ലെ ഡി3-47/ 20 -ാം നമ്പർ റിപ്പോർട്ട്. 


222 


3 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Sl. 
No. 


BI. 
No. 


Re- survey 

No. 


Sub 
Division 

No. 


per Are 


₹ 


29 


389 


8/2/1 


ആദിച്ചനല്ലൂർ 


കൊല്ലം 


ആദിച്ചനല്ലൂർ 


Residential 


17,000 


plot with 


PWD /Corp./Muni. 

road access 


( 4 ) 


നമ്പർ എഫ്-191603 / 2020 . 


2020 മേയ് 21. 


മയ്യ നാട് 


വിഷയം: -ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 
( 2) കൊല്ലം താലൂ ക്കിൽ 

വില്ലേ ജിൽ 

പേരൂർ, തട്ടാർ കോണം തിവ ണി യിൽ 
ശ്രീ . മോഹൻ ദാസ് സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 15-2-2020, 13-3-2020 എന്നീ തീയതികളിലെ ഡി3-3046 -ാം നമ്പർ 

റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Fair Value 


S !. 
No. 


Bl. 
No. 


Re 
Survey No. 


Sub 
Division 

No. 


per Are 


₹ 


1 


26 


410 


194 


മയ്യനാട് 


കൊല്ലം 


മയ്യനാട് 


10,000 


Residential 

plot with 
private road 


access 


( 5 ) 


നമ്പർ എഫ്-20062712020. 


2020 മേയ് 26 . 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്റ്റ്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3 ( 7), ചട്ടം (4 ). 

(2) കൊല്ലം താലൂക്കിൽ തൃക്കോവിൽവട്ടം വില്ലേജിൽ കിളികൊല്ലൂർ, പുന്തലത്താഴം ചേരിയിൽ തെങ്ങഴികത്ത് 

വീട്ടിൽ ശ്രീ . തമ്പി സമർപ്പിച്ച അപേക്ഷ . 

( 3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 17-3-2020 - ലെ ഡി3-4431120 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


SI. 
No. 


BI. 
No. 


Re 
Survey No. 


Sub 
Division 

No. 


Fair Value 
per 

Are 
₹ 


1 


22 


55 


11-2 


തൃക്കോവിൽവട്ടം 


കൊല്ലം 


തൃക്കോവിൽവട്ടം 


40,000 


Residential 

plot with 
NH /PWD road 


access 


223 


4 


( 6 ) 


നമ്പർ എഫ്-200627 2020. 


2020 മേയ് 26 . 


വിഷയം:-ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന:-(1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 (4), 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ എം1-38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ, തൃക്കോവിൽവട്ടം വില്ലേജിൽ കിളികൊല്ലൂർ, പുന്തലത്താഴം ചേരിയിൽ തെങ്ങഴികത്ത് 

വീട്ടിൽ തമ്പി സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 17-3-2020 - ലെ ഡി.3-4431 / 20 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


താലൂക്ക് 


6-3-2010 - ല 


വില്ലേജ് 
ബ്ലോക്ക് 


പേരും 


ണ 


ണ 


സർവെ 
റീസർവെ 

സബ് 
ഡിവിഷൻ 


പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


മേൽവിലാസവും 


നമ്പർ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന് 

₹ 


നമ്പർ 


കൊല്ലം 


തൃക്കോവിൽവട്ടം-22 


55,11 


Residential 


40,000 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


plot with 


Re 1 


NH/ PWD 


ശീ . തമ്പി, 
തെങ്ങഴികത്ത് വീട്, 
പുന്തലത്താഴം ചേരി, 
കിളികൊല്ലൂർ, 
തൃക്കോവിൽവട്ടം, 
കൊല്ലം 


road access 


( 7 ) 


നമ്പർ എഫ്-179310 / 2020. 


2020 മേയ് 27 , 


വിഷയം:-ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്റ്റ്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3 ( 7), ചട്ടം (4 ). 

(2) കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചിറ വില്ലേജിൽ കൊറ്റമ്പള്ളിമുറിയിൽ തുളസി ഭവനത്തിൽ ശ്രീ. തുളസിദാസ് 

സമർപ്പിച്ച അപേക്ഷ . 


(3) കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 21-12-2019 - ലെ ഡി.3-4970 ; 18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


224 


5 . 


Sl. 


BI. 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Re 
Survey No. 


No. 


No. 


Sub 
Division 

No. 


per Are 


₹ 


1 


4 


278 


4 


ഓച്ചിറ 


കരുനാഗപ്പള്ളി 


ഓച്ചിറ 


17,500 


Residential 

plot with 
Corp./Mun./Pan . 

road access 


2 4 


278 


42 


ഓച്ചിറ 


കരുനാഗപ്പള്ളി 


ഓച്ചിറ 


17,500 


Residential 

plot with 
Corp./Mun./Pan . 

road access 


3 4 


278 


5-2 


ഓച്ചിറ 


കരുനാഗപ്പള്ളി 


ഓച്ചിറ 


17,500 


Residential 

plot with 
Corp./Mun./Pan . 

road access 


4 


4 


278 


5-3 


ഓച്ചിറ 


കരുനാഗപ്പള്ളി 


ഓച്ചിറ 


17,500 


Residential 

plot with 
Corp./Mun./Pan . 


road access 


5 4 


278 


9 


ഓച്ചിറ 


കരുനാഗപ്പള്ളി 


ഓച്ചിറ 


17,500 


Residential 

plot with 
Corp./Mun./Pan . 

road access 


6 


4 


278 


9-2 


ഓച്ചിറ 


കരുനാഗപ്പള്ളി 


ഓച്ചിറ 


17,500 


Residential 

plot with 
Corp./Mun./Pan . 


road access 


( 8) 


നമ്പർ എഫ്-195411,2020. 


2020 മേയ് 27 . 


3 


വിഷയം:-ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3(7 ), ചട്ടം (4 ). 

(2) കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ്വില്ലേജിൽ കിളികൊല്ലൂർ, കന്നിമേൽ ചേരിയിൽ ലതാഭവനത്തിൽ 

വിജയലക്ഷ്മി അമ്മ സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 3-3-2020- ലെ ഡി.3-3908 120 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 


BI. 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Re 
Survey No. 


No. 


No. 


Sub 
Division 

No. 


per Are 


₹ 


1 


311 


81 


കൊല്ലം വെസ്റ്റ് 


കൊല്ലം 


കൊല്ലം വെസ്റ്റ് 


1,50,000 


Residential 

plot with 
Private road 


access 


Gaz . No. 29/ 2020 /DTP/CLR ( Fair Value-Supplement). 


225 


6 


( 9 ) 


നമ്പർ എഫ്-25865 2017. 


2020 


ജൂ 


2 . 


വിഷയം:-ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 (4), 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ എം1-38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ, കല്ലു വാ തു ക്കൽ വില്ലേ ജിൽ മ മ ന ക്കോണം ചരു വിള പുത്തൻ വീട്ടിൽ 

ശ്രീമതി കുഞ്ഞിക്കുട്ടി സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 14-11-2017, 14-2-2018, 20-4-2018 , 28-9-2018, 14-5-2019, 3-1-2020 

എന്നീ തീയതികളിലെ ബി.18-25258 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


താലൂക്ക് 


6-3-2010 - ല 


പുനർ 


പുനർ 


പേരും 
മേൽവിലാസവും 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ 
റീസർവെ 

സബ് 
ഡിവിഷൻ 


വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 

₹ 


നമ്പർ 


കൊല്ലം 


കല്ലുവാതുക്കൽ-38 


35413 


Residential 


12,000 


ശീമതി കുഞ്ഞിക്കുട്ടി, 
ചരുവിള പുത്തൻ വീട്, 


ഗവൺമെന്റ് 
പ്രോപ്പർട്ടി 


plot with 


മേമനക്കോണം, 


3 12,000 


Private 


കല്ലുവാതുക്കൽ 


road access 


( 10 ) 


നമ്പർ എഫ്-22967 / 2018. 


2020 ജൂൺ 2. 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന:-(1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A (fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 
(2 ) കൊല്ലം 

പരി നാട് വില്ലേ ജിൽ ഈട വട്ടം, നടി യ വിള 

വീട്ടിൽ, 
ശീ . വിശാഖ് സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം എൽ, ആർ. തഹശീൽദാരുടെ 1-11-2018 , 23-4-2019, 8-7-2019 , 11-11-2019 എന്നീ തീയതികളിലെ 

ബി ,18 - ഡി , 316437/ 2018 -ാം നമ്പർ റിപ്പോർട്ട്. 


താലൂ ക്കിൽ 


പുത്തൻ 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


226 


7 


SI. 


BI . 


Sub 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Re-survey/ 
Survey No. 


No. 


No. 


Division 


per Are 


No. 


₹ 


1 


14 


658 


4 


പെരിനാട് 


കൊല്ലം 


പെരിനാട് 


1,50,000 


Commercially 
important 

plot 


(11) 


നമ്പർ എഫ്-179308 , 2020. 


2020 ജൂൺ 2. 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന:-(1) കേരള സ്റ്റാമ്പ് ആക്റ്റ്, 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3(7 ), ചട്ടം (4 ). 

(2) കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ പുത്തൻതുറമുണ്ടകത്തിൽ വീട്ടിൽ ഷിബു സമർപ്പിച്ച് 


അപേക്ഷ . 


(3) കരുനാഗപ്പള്ളി എൽ, ആർ. തഹശീൽദാരുടെ 23-12-2019 - ലെ ഡി3-1173019 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 


BI. 


Sub 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Re- survey / 
Survey No. 


No. 


No. 


Division 


per Are 


No. 


₹ 


_, 


22 


69-1 


നീണ്ടുകര 


കരുനാഗപ്പള്ളി 


നീണ്ടുകര 


Garden land 


14,820 


without 


road access 


( 12) 


നമ്പർ എഫ്-165900 2019 . 


2020 ജൂൺ 4. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന:-(1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ, പള്ളിമൺ വില്ലേജിൽ വെളിച്ചിക്കാല തെക്കേ ചരുവിള വീട്ടിൽ അബ്ദുൾ റഹീം 

സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 28-10-2019, 15-5-2020 എന്നീ തീയതികളിലെ ഡി3-28016 / 16 -ാം നമ്പർ 

റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


227 


8 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


താലൂക്ക് 


സർവെ 


പേരും 
മേൽവിലാസവും 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


റീസർവെ 
സബ് 


6-3-2010 - ലെ 

പുനർ 
ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് 
വിലയും 

ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 

₹ 


ഡിവിഷൻ 


നമ്പർ 


പള്ളിമൺ-21 


4414 


Govt . 


Residential 


12,350 


plot with 


ശ്രീ . അബ്ദുൾ റഹീം, കൊല്ലം 
തെക്കേ ചരുവിള വീട്, 
വെളിച്ചിക്കാല പി . ഒ ., 
പള്ളിമൺ 


Property 

1 


Pan /Corp /Mun 


road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം, 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ 


കൊല്ലം. 


THRISSUR DISTRICT 


FORM " A 


NOTIFICATION 


No. E4-109062019 . 


1st June 2020. 


The Fair Value of the land comprised in Sy. No. 56/13 Village of Kakkulissery , Thrissur District finalized on ( date ) 
stands modified to the extent shown below : 


SCHEDULE 


District Thrissur. 


Taluk Chalakkudy. 


Village - Kakkulissery . 


Re- Sy:. 


SI. 


Sy: 


Sub 


Re - sy . Re - sy . 


Sub 


Division 


No. 


No. 


Name of 
Panchayath / 

Local Body 

Name & 

Number 
Municipality / Panchayath / 
Corporation Municipality of Ward 

Corporation 


Block 


No. 


Division 


per Are 


No. 


Classification 

Fair Value 
by use 

(as pe gazette 
notification on 

6-3-2010 ) 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7) 


( 8 ) 


( 9 ) 


(10) 


(11) 


1 


56 


13 


Panchayath 


Kuzhur 


XIV 


50,000 


Residential plot 
with Panchayat 


road access 


( Sd.). 


Revenue Divisional Office , 
Irinjalakuda . 


Revenue Divisional Officer. 


228 


9 


FORM A 


[See Rule 4 ] 


NOTIFICATION 


No. 34-4564 /2020 . 


2nd June 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re -survey number of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof: 


SCHEDULE 


District - Thrissur. 


Taluk — Chalakkudy. 


Village - Kodassery . 


SI. Sy. 


Sub 


Name & 


Classi 


Fair Value 


No. No. 


Div. 


No. of 


fication 


Re- Survey Re- Survey Re-Survey Panchayath / 

Name of 
Block No. Sub division Municipality / Local Body 
No. Corporation Pan./Mun./ 

Corp. 


per Are 


No. 


Ward 


by use 


₹ 


(As per 


Notification 
on 6-3-2010 ) 


( 1) (2 ) 


( 3 ) 


( 4 ) 


(5 ) 


(6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


366 


6 


Kodassery 


Residential 


60.000 


. 


Plot with PWD /NH 


Road access 


Revenue Divisional Office , 


(Sd .) 


Irinjalakuda . 


Revenue Divisional Officer. 


MALAPPURAM DISTRICT 


FORM A 


[ See Rule 41 


NOTIFICATION 


No. B1-RDOPTM / 378 /2020 . 


15th June 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey/Re- survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column (11) thereof. 


Gaz. No. 29 /2020 /DTP /CLR ( Fair Value - Supplement). 


229 


10 


SCHEDULE 


District- Malappuram . 


Taluk - Nilambur. 


Village - Wandoor. 


Sub 


Fair value 


SI. 


Sy. 


Re- Sy Panchayath / 

Name of 

Name & 
Sub Municipality/ Local Body Number Classification 
Division Corporation 

by use 


Re- Sy. Re- Sy. 
Block No. 


Division 


No. 


No. 


per Are 


of Ward 


No. 


No. 


₹ 


(1) 


( 2 ) 


( 3 ) 


( 4 ) 


(5 ) 


(6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


(11) 


1 


79 


265 


4 


Panchayat 


Wandoor 


12,000 


Residential plot 
with Panchayat 
Road access 


Office of the Sub Collector, 
Perinthalmanna . 


( Sd .) 
Sub Collector. 


230 


